PART IV 
Private Advertisements and Miscellaneous Notifications 


ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴമുൻസിഫ് കോടതി മുമ്പാകെ 

S. O .P . No. 6 of 2007 


ഹർജിക്കാർ: 


1. മൂവാറ്റുപുഴ താലൂക്ക്, മുളവൂർ വില്ലേജ്, തൃക്കളത്തൂർ 
കര, മൈലാട്ടുമുളയിൽ വീട്ടിൽ താമസം പരേതനായ 
എം . പി. വർഗീസ് ഭാര്യ സോളി വർഗീസ്. 


2, ടിയിൽ പരേ ത നായ എം . പി . വർഗീസ് മകൾ 

മനുജ വർഗീസ് 


3. ടിയിൽ പരേതനായ എം . പി. വർഗീസ് മകൾ അനുജ 
- വർഗീസ് 


എതിർകക്ഷികൾ : ഇല്ല . 


മേൽ നമ്പർ കേസിൽ സർവ്വമാനപേരെയും തെര്യപ്പെടു 
ത്തുന്നത്. 


മേൽ നമ്പർ കേസിൽ മരണപ്പെട്ടു പോയ എം . പി . 
വർഗീസിന്റെ പേരിൽ കുന്ന ആ നാട് Sub Treasury 
Office - ലെ P. T. S . B . A /c No . P88476 -ാം നമ്പർ 
അക്കൗണ്ട് പ്രകാരമുള്ള 1,30,417 (രൂപ ഒരു ലക്ഷത്തിമുപ്പതി 
നായിരത്തി നാനൂറ്റി പതിനേഴ് മാത്രം) രൂപയും ടി ക്ക് 25 - 8 
- 2007 -ാം തീയതി മുതലുള്ള പലിശയും ടി യാന്റെ അവകാശി 
കളായ ഹർജിക്കാർക്ക് കിട്ടുന്നതിനുവേണ്ടി ബോധിപ്പിച്ചിട്ടുള്ള 
മേൽ നമ്പർ കേസ് 3- 4 - 2008 -ാം തീയതിക്ക് വിചാരണയ്ക്ക് 
വച്ചിരിക്കുന്നതും ടി കേസിൽ ആർക്കെങ്കിലും കക്ഷി ചേരുന്ന 
തിനോ എന്തെങ്കിലും തർക്കം പറയാനോഉണ്ടെങ്കിൽ അന്നേ 
ദി വ സം 

- രാവിലെ 
11 മണിക്ക് കോടതി മുമ്പാകെ ഹാജ രായി ബോധിപ്പി 
ക്കേണ്ടതും അല്ലാ ത്ത പക്ഷം കേസിൽ ആർക്കും 
ത ർ ന മ 1 - ല്ല ന്ന 
തീരുമാനത്തിൽ അന്യായം തീർപ്പാക്കുന്നതുമാണെന്ന വിവരം 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


മൂവാറ്റുപുഴ, 
14 - 1 - 2008 . 


പോൾ മാത് 
ഹർജിക്കാർഭാഗം അഡ്വക്കേറ്റ്. 


